Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 021. MMIS 
KL / TV (N )/ 12 / 12 - 14 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


31st January 2012 

2012 200101 31 
11th Magha 1933 

1933 morelo 11 


5 


eijo 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Police Department 


TENDER NOTICE 

[No. 2 /2012 ] 
No . H3-57213 / 2011 . 


16th January 

2012. 


Sealed tenders are invited for the supply of the 
Store item so as to reach Police Headquarters , 
Thiruvananthapuram on or before 12 noon on 22 - 2 - 2012 . 

Name of the Equipment with quantity 
Folding Steel cot with plywood Top — 600 Nos. 

Approximate Cost - 15 lakh . 
Cost of tender form — 2,300 + 4 % VAT. 

Date and time of opening of tender — 22 -2 - 2012 , 
3 .30 p . m . 

The tenders should be superscribed with tender 
number and name of the store item and addressed to the 
State Police Chief, Police Headquarters, Vellayambalam , 
Thiruvananthapuram -695 010 , Kerala . Late tenders will 
not be accepted . 

The tenders will be opened at the time mentioned 
above, in the presence of the tenderers or their authorised 
representatives (with proof of Identity) who may be present 


Intending tenders may, on application to the State - ദർഘാസ് നമ്പർ, സാധ ന ത്തിന്റെ വിവരം എന്നിവ 
Police Chief, obtain requisite tender forms on which the രേഖ പ്പെ ടു ത്തിയ മുദ്ര വച്ച കവർ സ്റ്റേറ്റ് പോലീസ് 
tenders should be submitted . 

ചീഫ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം-10 എന്ന മേൽ 
Application for tender forms should be accompanied 

വിലാസത്തിൽ ആയിരിക്കണം ദർഘാസുകൾ അയക്കേത്. 
by a cash remittance , price fixed for the form which is 

മേൽപ്പറഞ്ഞ സമയപരിധിക്കുശേഷം കിട്ടുന്ന ദർഘാസുകൾ 
not refundable. The tender forms are not transferable. The 

പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ ദർഘാസുകാരുടെയോ 
sale of tender forms, will be closed at 12 noon on 22 - 2 

അവർ അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ 
2012 . Cheques, Drafts , Postage Stamps etc . will not be 

-- സാന്നിദ്ധ്യത്തിൽ 22-2- 2012 വൈകിട്ട് 3. 30 മണിക്ക് തുറക്കുന്ന 
accepted towards the cost of forms nor the forms sent by 

താ ണ്. താത്പര്യമുള്ളവർക്ക് സ്റ്റേറ്റ് പോലീസ് ചീഫിന് 
VPP. However money orders ( including telegraphic money 

നൽകുന്ന അപേക്ഷയോടൊപ്പം ദർഘാസിന്റെ വിലയൊ 
orders ) sent in the name of the Assistant Inspector General ടുക്കി ദർഘാസുകൾ വാങ്ങാവുന്നതാണ്. അത്തരം ദർഘാ 
of Police , Police Headquarters, Thiruvananthapuram - 10 will സുകൾ തന്നെയാവണം മുദ്രവച്ച കവറിൽ സമർപ്പിക്കേതും. 
be accepted . The amount should include the postage /courier ദർഘാസിന്റെ വില മടക്കി നൽകുന്നതല്ല. ദർഘാസുകൾ 
charges for sending tender documents . The money order - കൈമാറ്റം ചെയ്യാൻ പാടില്ല . ദർഘാസിന്റെ വിൽപ്പന 22 - 2 
along with the request should reach Police Headquarters at - 2012 പകൽ 12 മണിക്ക് അവസാനിപ്പിക്കുന്നതാണ്. ചെക്ക്, 
least 7 days before the closing of the sales of the tender ഡാറ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ ദർഘാ സിനുള്ള 
documents enabling us to send the documents well in വിലയായി സ്വീകരിക്കുന്നതല്ല. എന്നാൽ ടെലിഗ്രാഫിക് മണി 
advance. 

യോർഡർ ഉൾപ്പെടെയുള്ള മണിയോർഡർ പോലീസ് അസി 

സ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, 
Earnest Money Deposit ( EMD ) @ 1 % of the quoted 
value should be furnished through DD (Demand Draft) 

തിരു വ ന ന്ത പു രം - പേർക്ക് ദർഘാസിന്റെ വില അയച്ചാൽ 
drawn in favour of Assistant Inspector General of Police, 

സ്വീകരിക്കുന്നതായിരിക്കും. എന്നാൽ ദർഘാസുകൾ അയയ്ക്ക 
Police Headquarters, Thiruvananthapuram - 10 along with 

ന്നതിനുള്ള പോസ്റ്റേജ് കൊറിയർ ചാർജ്ജ്കൂടെ അയച്ചിരി 
the tender documents. The firms which are exempted 

ക്കേ താ ണ് . ദർഘാ സു കൾ യഥാ സ മയം അ യ യ് ക്കു 
from furnishing EMD should produce a copy of relevant 

ന്ന തിനു വേി അത്ത ര ത്തിലുള്ള അപേക്ഷ കൾ ദർഘാസ് 
authorised document for verification . The tenders without 

വിൽപ്പന അ വ സാ നിക്കുന്നതിന് 7 ദിവസം മുൻപ് ഈ 
EMD will be cancelled . The quoted amount should be 

ഓഫീസിൽ ലഭിച്ചിരിക്കേതാണ്. 
inclusive of all taxes and levies. The lowest quoted bidder 

ദർഘാസ് ഫോറത്തിനോടൊപ്പം ദർഘാസ് തുകയുടെ 
should be ready to supply the item before 22-3 - 2012. 

1 % വരുന്ന തുകയ്ക്കുള്ളനിരതദ്രവ്യം ഡിമാന്റ് ഡ്രാഫ്റ്റായി 
Specifications and list of items of each tender shall 

പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ, പോലീസ് 
be obtainable from PHQ with the tender forms during the ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം- പേർക്ക് മാറ്റാവുന്ന 
working hours of Police Headquarters. The firms should വിധത്തിൽ ഹാജരാക്കേതും നിരതദ്രവ്യം സമർപ്പിക്കുന്നതിൽ ന 
also furnish the detailed specifications, make, brochures, ിന്നും ഒഴി വാ ക്ക പ്പെട്ടിട്ടുള്ളവർ അത് തെളിയിക്കു ന്ന തി ന 
Test Report from Govt. Laboratories/Agencies (wherever ള്ള രേഖകൾ ദർഘാസിനോടൊപ്പം ഹാജരാക്കേതുമാണ്. 
possible), along with the tenders. The tenders without മേൽപ്പറഞ്ഞ രേഖയോ നിരതദവ്യമോ കൂടാതെ കിട്ടുന്ന 
separate envelope and not superscribing the tender number ദർഘാ സു കൾ നിര സിക്കു ന്ന താ യി രിക്കും. ദർഘാ സിൽ 
and sample will be rejected . 

രേഖപ്പെടുത്തുന്ന വില എല്ലാ വിധ നികുതികളും ഉൾപ്പെടെ 

ആയിരിക്കണം. 
As the items are urgently required , the selected bidder 
will have to supply the item without loss of time. The 

-- സാധനങ്ങളുടെ വിശദ വിവരവും പെസിഫിക്കേഷന 
rates quoted should be valid and firm till 31 - 3 - 2012. Those ം പ്രവർത്തി ദിവസങ്ങ ളിൽ ദർഘാസി നോ ടൊപ്പം ഈ 
firms registered with Store Purchase Rule Department and 

ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രത്യേകം 
is under the control of Government should enclose the കവറിൽ അല്ലാതെയോ ദർഘാസ് നമ്പർ രേഖപ്പെടുത്താതെ 
certificate in proof of it . 

അയച്ചാലോ അവ നിരസിക്കുന്ന താ യിരിക്കും. സാധ ന ങ്ങ 

ളുടെ ലഭ്യത അത്യാവശ്യമായതിനാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 
The State Police Chief is empowered to reject any 

കരാറുകാരൻ അവ അടിയന്തിരമായി 22 - 3- 2012 -ാം തീയതിക്ക് 
tender without assigning any reason . 

മുൻപായി വിതരണം ചെയ്യാൻ തയ്യാറാകോണ്. 
പോലീസ് വകുപ്പിലേക്ക് ആവശ്യമായ താഴെപ്പറയുന്ന ദർഘാസിൽ രേഖപ്പെടുത്തുന്ന വില 31- 3 - 2012 വരെ 
സാധനം വിതരണം ചെയ്യുന്നതിനുള്ള മുദ്രവെച്ച ദർഘാസു - മാറ്റമില്ലാതെ നിലനിർത്തേതാണ്. സ്റ്റോർ പർച്ചേയ്ത് റൂൾ 
കൾ 22- 2- 2012 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി ഈ ഡിപ്പാർട്ടുമെന്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പ 
ഓഫീസിൽ ലഭിക്കത്തക്കവിധത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു . നികൾ ആയത് തെളിയിക്കുന്ന രേഖകൾ കൂടി ഉള്ളടക്കം 

- ആവശ്യമായ സാധനവും എണ്ണവും ഫോൾഡിംഗ് സ്റ്റീൽ ചെയ്യേതാണ്. 
കോട്ട് ( ക്ലൈവുഡ് ടോപ്പ്) - 600. 

- യാതൊരു കാരണവും ബോദ്ധ്യപ്പെടുത്താതെ ദർഘാസു 
ഏകദേശ വില - 15 ,00 ,000. 

കൾ നിരസിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം പോലീസ് ഡയ 

റക്ടർജനറലിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില - 2, 300 + 4 % വാറ്റ്. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 22 -2 - 2012, Police Headquarters , 

( Sd.) 
3 . 30 മണി. 

Thiruvananthapuram . 

For State Police Chief. 


